Reg . No. 02 ). Mmio 
KL / TV ( N ) / 12 / 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERNO 


** 
* 


9 


99 muo 
NMENT OF 


eqo . 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th September 2012 
2012 omngoma 4 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 1 35 


Weijo 57 S 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


13th Bhadra 1934 

1934 solo 13 


PART III 


Stores Purchase 


Police Department 


TENDER NOTICE 


No. H5-51533/ 2012 . 


7th August 2012. 


Sealed tenders are invited for the supply of the 
Incinerator ( 1 No. ) for waste disposal so as to reach this 
office on or before 12 Noon on 5 - 9 - 2012 . 

Tender No. — 61/12 . 
Cost of tender form — 700 + 4 % VAT . 

Date and time of opening of tender — 5 -9 - 2012 , 
3 .30 p . m . 

The tenders should be superscribed with tender 
number and name of the incinerator and addressed to the 
State Police Chief, State Police Headquarters , 
Vellayambalam , Thiruvananthapuram -695 010 , Kerala . Late 
tenders will not be accepted . 


The State Police Chief is empowered to reject any 
tender without assigning any reason . 


The tenders will be opened at the timementioned 
above, in the presence of the tenderers or their authorised 
representatives (with proof of Identity ) who may be 
present at that time. 


Intending tenderers may on application to the State 
Police Chief, obtain requisite tender forms on which the 
tenders should be submitted . 


Application for tender forms should be accompanied 
by a cash remittance price fixed for the form which is not 
refundable. The tender forms are not transferable . The sale 
of tender forms will be closed at 12 Noon on 5 -9 - 2012 . 
Cheques, Drafts , Postage Stamps etc. will not be accepted 
towards the cost of forms nor the forms sent by VPP. 
However money orders (including telegraphic money 
orders ) sent in the name of the Assistant Inspector General 
of Police, Police Headquarters, Thiruvananthapuram - 10 will 
be accepted . The amount should include the postage / 
courier charges for sending tender documents. The money 
order along with the request should reach Police 
Headquarters at least 7 days before the closing of the 
sales of the tender documents enabling us to send the 
documents well in advance. 


-- പോലീസ് വകുപ്പിലേക്ക് ആവശ്യമായ ഇൻസിനറേറ്റർ 
( 1 എണ്ണം) വിത രണം ചെയ്യു ന്ന തി നുള്ള മുദ്രവച്ച് 
- ദർഘാസുകൾ 5 - 9 - 2012 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് 
മുൻപായി ഈ ഓഫീസിൽ ലഭിക്കത്തക്കവിധത്തിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 61/ 12 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 700 + 4 % വാറ്റ്. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 5 - 9 - 2012, 
3.30 മണി. 
- ദർഘാസ് നമ്പർ, സാധ ന ത്തിന്റെ വിവരം എന്നിവ 
രേഖപ്പെടുത്തിയ മുദ്രവച്ച കവർ പോലീസ് ഡയറക്ടർ ജനറൽ, 
പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്ത പു രം -10 എന്ന 
മേൽവിലാസത്തിൽ ആയിരിക്കണം ദർഘാസുകൾ അയക്കേണ്ടത്. 
മേൽപ്പറഞ്ഞ സമയപരിധിക്കുശേഷം കിട്ടുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . ദർഘാസുകൾ ദർഘാസുകാരുടെയോ 
അവർ അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ 5 - 9 - 2012 വൈകിട്ട് 3.30 മണിക്ക് തുറക്കുന്ന 
താണ്. താത്പര്യമുള്ളവർക്ക് പോലീസ് ഡയറക്ടർ ജനറലിന് 
- നൽകുന്ന അപേക്ഷയോടൊപ്പം ദർഘാസിന്റെ വിലയൊടുക്കി 
ദർഘാസുകൾ വാങ്ങാവുന്നതാണ്. അത്തരം ദർഘാസുകൾ 
തന്നെയാവണം മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതും. ദർഘാ 
സിന്റെ വില മടക്കി നൽകുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം 
ചെയ്യാൻ പാടില്ല . ദർഘാസിന്റെ വിൽപ്പന 5 - 9 - 2012 പകൽ 
- 12 മണിക്ക് അവസാനിപ്പിക്കു ന്നതാണ്. ചെക്ക്, ഡാഫ്റ്റ്, 
പോസ്റ്റേജ് സ്റ്റാമ്പ് മുതലായവ ദർഘാസിനുള്ള വിലയായി 
സ്വീകരിക്കുന്നതല്ല . എന്നാൽ ടെലിഗ്രാഫിക് മണിയോർഡർ 
ഉൾപ്പെ ടെയുള്ളമണിയോർഡർ പോലീസ് അസിസ്റ്റന്റ് 
ഇൻസ്പെക്ടർ ജനറൽ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, 
തിരു വ ന ന്തപുരം- പേർക്ക് ദർഘാസിന്റെ വില അയച്ചാൽ 
സ്വീക രി ക്കു ന്ന താ യി രി ക്കും . എന്നാൽ ദർഘാ സു കൾ 
അയയ്ക്കുന്നതിനുള്ള പോസ്റ്റേജ്/ കൊറിയർ ചാർജ്ജ്കൂടെ 
അയച്ചിരിക്കേണ്ടതാണ്. ദർഘാസുകൾ യഥാസമയം അയയ്ക്കുന്ന 
തിനുവേണ്ടി അത്ത ര ത്തിലുള്ള അപേക്ഷ കൾ ദർഘാസ് 
വിൽപ്പന അവ സാ നിക്കു ന്ന തിന് 7 ദിവസം മുൻപ് ഈ 
ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 


| Earnest Money Deposit (EMD ) @ 1 % of the quoted 
value should be furnished through DD (Demand Draft) 
drawn in favour of Assistant Inspector General of Police , 
Police Headquarters, Thiruvananthapuram - 10 along with the 
tender documents. The firms which are exempted from 
furnishing EMD should produce a copy of relevant 
authorised document for verification . The tenders without 
EMD will be cancelled . The quoted amount should be 
inclusive of all taxes and levies. The lowest quoted bidder 
should be ready to supply the item before 31- 12 - 2012 . 


Specifications and list of items of each tender shall 
be obtainable from PHQ with the tender forms during the 
working hours of Police Headquarters. The firms should 
also furnish the detailed specifications, make, brochures, 
Test Report from Govt. Laboratories/Agencies 
( wherever possible ), along with the tenders. The tenders 
without separate envelope and not superscribing the 
tender number and sample will be rejected . 


As the items are urgently required , the selected 
bidder will have to supply the item without loss of time. 
The rates quoted should be valid and firm till 31-3 -2013 . 
Those firms registered with Store Purchase Rule 
Department and is under the control of Government 
should enclose the certificate in proof of it. 


- ദർഘാസ് ഫോറത്തിനോടൊപ്പം ദർഘാസ് തുകയുടെ 1 % 
വരുന്ന തുകയ്ക്കുള്ളനിരതദ്രവ്യം ഡിമാന്റ് ഡാഫ്റ്റായി 
പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ, പോലീസ് 
ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം- പേർക്ക് മാറ്റാവുന്ന 
വിധത്തിൽ ഹാജരാക്കേണ്ടതും നിരതദ്രവ്യം സമർപ്പിക്കുന്നതിൽ 
നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവർ അത് തെളിയിക്കുന്നതിനുള്ള 
രേഖകൾ ദർഘാസിനോടൊപ്പം ഹാജരാക്കേ ണ്ട തു മാ ണ്. 
മേൽപ്പറഞ്ഞ രേഖയോ നിര ത ദ വ്യമോ കൂടാതെ കിട്ടുന്ന 
ദർഘാ സു കൾ നിര സിക്കു ന്ന താ യി രിക്കും. ദർഘാ സിൽ 
രേഖപ്പെടുത്തുന്ന വില എല്ലാ വിധ നികുതികളും ഉൾപ്പെടെ 
ആയിരിക്കണം. 


സാധനങ്ങളുടെ വിശദവിവരവും പെസിഫിക്കേഷനും 
പ്രവർത്തി ദിവ സ ങ്ങ ളിൽ ദർ ഘാ സി നോ ടൊപ്പം ഈ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് (പ്രത്യേകം 
കവറിൽ അല്ലാതെയോ ദർഘാസ് നമ്പർ രേഖപ്പെടുത്താതെ 
അയച്ചാലോ അവ നിരസിക്കുന്നതായിരിക്കും. സാധനങ്ങളുടെ 
ലഭ്യത അത്യാവശ്യമായ തി നാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന 
കരാറുകാരൻ അവ അടിയന്തിരമായി 31 -12 - 2012 -ാം തീയതിക്ക് 
മുൻപായി വിതരണം ചെയ്യാൻ തയ്യാറാകേണ്ടതാണ്. 

- ദർഘാസിൽ രേഖപ്പെടുത്തുന്ന വില 31 - 3 - 2013 വരെ 
മാറ്റമില്ലാതെ നിലനിർത്തേണ്ടതാണ്. സ്റ്റോർ പർച്ചേയ്സ് റൂൾ 
ഡിപ്പാർട്ടുമെന്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾ 
ആയത് തെളിയിക്കുന്ന രേഖ കൾ കൂടി ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. 

യാതൊരു കാരണവും ബോദ്ധ്യപ്പെടുത്താതെ ദർഘാസുകൾ 
നിരസിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം പോലീസ് ഡയറക്ടർ 
ജനറലിൽ നിക്ഷിപ്തമാണ്. 


SPECIFICATIONS 


Diameter 


1 meter - 1. 5 meter 


Capacity 


400 500kg. 


Wall thickness 


23 + 10 + 10 = 43cm 
approximate 


M S Pipe 


10 Dia- 10 meter height 
approximate 


Total height 


- 36 


40 feet 


C Channel 


Anglier 


Welding 


Cutting 


White Cementing 


Including Transportation charges , Labour charges, 
Erection charges, White cementing . 


The efficient operation of the Waste Burning Plant. 


All types of waste (wet & dry ) should be capable 
disposal. 


Incinerator should be eco - friendly . 


Provide guarantee against any manufacturing 
defects. 


Must be low fuel consumption . 


( Sd .) 


Police Headquarters , 
Thiruvananthapuram . 


State Police Chief 


